Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


് 


ട 


GOVERN 


കയ 


രള സർക് 
VMENT OF 


കാർ. 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


10th July 2012 
2012 P 05 s e 10 


No. 


| എല്ല 


Vol. LVII ) 
വാല്യം 57 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


19th Ashadha1934 
1934 B | mV W 19 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ / ലേല പരസ്യം 


നിബന്ധനകൾ 


നമ്പർ എ . കെ . 1/ 2012- 13. 

2012 ജൂ ൺ 14 . 
- ആനക്കയം സ്റ്റേറ്റ് സീഡ് ഫാമിൽ ശാസ്ത്രീയ മായി 
സംരക്ഷിക്കപ്പെടുന്ന 165 - ഓളം തെങ്ങുകളിൽ നിന്നും 2012 
ആഗസ്റ്റ് 1 മുതൽ 2013 ജൂലൈ 31 വരെയുള്ള കാലയളവിൽ 
മൂപ്പെത്തിയ തേങ്ങ ശേഖരിക്കുന്നതിനുള്ള അവകാശം 2012 
ആഗസ്റ്റ് 9 -ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് മലപ്പുറം 
ജില്ലാ പഞ്ചായത്ത് ആഫീസിൽ വച്ച് ടെണ്ടർ/ ലേലം വ്യവസ്ഥ 
പ്രകാരം വില്പന ഉറപ്പിക്കുന്നതാണ്. ടെണ്ടർ/ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിര ത ദ വ്യം , സീൽ 
ചെയ്ത ടെണ്ടർ എന്നിവ 2012 ആഗസ്റ്റ് 8 ബുധനാഴ്ച ച 
വൈകിട്ട് 5 മണിക്കു മുമ്പായി ആനക്കയം സ്റ്റേറ്റ് സീഡ് 
ഫാമിൽ അടയ്ക്കുകയോ 9 - 8 - 2012 - ന് രാവിലെ 10.30 മണിക്ക് 
മുമ്പായി മല പ്പുറം ജില്ലാ പഞ്ചായത്ത് ആഫീ സിൽ 
അടയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. അന്നേദിവസം രാവിലെ 
11 മണിക്ക് ലേലം നട ത്തു ന്നതും ലേല ത്തി നു ശേ ഷം 
സന്നി ഹി ത രാ യ വരുടെ സാന്നി ദ്ധ്യ ത്തിൽ ടെണ്ടർ 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം 
അവധിയായി പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്തുള്ള പ്രവൃത്തി ദിവസം 
പ്രസ്തുത സമയത്തുതന്നെ ലേലനടപടികൾ നടത്തുന്നതാണ്. 


1. ടെണ്ടർ ഫോം 400 + വി . നി . നിര ക്കിൽ ഫാം 
ആഫീസിൽ നിന്നും അന്നേദിവസം രാവിലെ 10 മണി 
വരെ ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില യാതൊരു 

കാരണവശാലും മടക്കി തരുന്നതല്ല. 
2. നിരതദ്രവ്യം 2,000 ആണ്. ടെണ്ടറിനും ലേലത്തിനും 

പ്രത്യേകം നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . 
3. ടെണ്ടറിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്ന ആൾ നിരതദ്രവ്യത്തിന് പുറമെ 
മൊത്തം ലേല തു ക യുടെ 1/3 ഭാഗം തുകകൂടി 
അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതും അല്ലാത്തപക്ഷം ആ 
വ്യക്തിയുടെ നിര ത ദ വ്യം സർക്കാരിലേക്ക്മുതൽ 
കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം നടത്തുന്നതുമാണ്. 
ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 
- 50 - ന്റെ മുദ്രപത ത്തിൽ ഒരു കരാർ എഴുതി 
നൽകേണ്ടതും ലേല തുകയുടെ ഭാഗം സെക്യൂരിറ്റി 
ആയും ലേല തുകയിൽ ബാക്കി ഭാഗംകൂടി അടച്ച് 
ലേലക്കാരന്റെ സ്വന്തം ചെല വിലും ഉത്തരവാദിത്വ 
ത്തിലും വിളവെടുപ്പ് യഥാ സമയം നട ത്തേണ്ടതും 


2nd AUG. 2011 ] 


AGRICULTURE DEPARTMENT 


- 


97 


നിബന്ധനകൾ 


ഓരോ വിളവെടുപ്പിനുശേഷവും തേങ്ങയുടെ എണ്ണം 
ഫാം ആഫീസിൽ രേഖപ്പെടുത്തിയശേഷം ഫാമിന് 
വെളിയിലേക്ക് കൊണ്ടുപോകേണ്ടതുമാണ്. 


5. സെപ്റ്റംബർ മാസം 11 - നകം എല്ലാ തെങ്ങുകളുടെയും 
മണ്ട്വൃത്തിയാക്കി കുല കെട്ടേണ്ടതാണ്. 


6. തേങ്ങ വിളവെടുപ്പ് 2013 ജൂലൈ 31- ന് കഴിഞ്ഞിരിക്കേ 

ണ്ടതാണ്. ഇളംപ്രായത്തിലുള്ള ( കരിക്ക്) യാതൊരു 
കാര ണ വ ശാലും ഇടാൻ പാടു ള്ള ത ല്ല . മറിച്ച് 
ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം 
ലേലാവകാശത്തിന് പുറത്തുള്ളതായി കണക്കാക്കുകയും 
ആയതിന്റെ വില ഫാം നിരക്കനുസരിച്ച് ലേലക്കാരനിൽ 
നിന്നും വസൂലാക്കുന്നതാണ്. 
7. ടെണ്ടർ / ലേലം നട പടി ക ളിൽ ഫാം കൃഷി 
ആഫീസറുടെ തീരുമാനം മലപ്പുറം ജില്ലാ പഞ്ചായ 

ത്തിന്റെ അംഗീകാരത്തിന് വിധേയമായിരിക്കും. 
8. വിളവെടുപ്പുകൾ തമ്മിലുള്ള ഇടവേള 45 ദിവസത്തിൽ 

കുറയാൻ പാടുള്ളതല്ല. 
- ഫാമിൽ നിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരുദ്ധമായി 
(പവർത്തി ക്കു കയോ ഫാമിലുള്ള വസ്തു ക്കൾക്ക് 
ഏതെ ങ്കിലും തര ത്തിലുള്ള നാശ ന ഷ്ട ങ്ങ ൾ 
വരുത്തുകയോ ചെയ്താൽ അതിനുള്ള നഷ്ടപരിഹാരം 
ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 


1. ടെണ്ടർ ഫോം 400 ( നി കു തി പുറ മെ ) ഫാം 
- ആഫീസിൽ നിന്നും 19 - 7 -2012 വ്യാഴാഴ്ച വൈകിട്ട് 

3 മണിവരെ ലഭിക്കുന്നതാണ്. 
2. പൂരിപ്പിച്ച ടെണ്ടർ 2,000 നിരതദ്രവ്യത്തോടൊപ്പം 
സൂപ ണ്ട് , ജില്ലാ കൃഷി തോട്ടം, കൂത്താ ളി , 
പി . ഒ. പെരുവണ്ണാമൂഴി എന്ന വിലാസത്തിൽ 20- 7- 2012 
വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിവരെ ഫാം ആഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ സമർപ്പിക്കുന്ന കവറിന് 
പുറത്ത് നാളികേര വിൽപ്പനയ്ക്കുള്ള ടെണ്ടർ എന്ന് 
എഴുതിയിരിക്കണം. നിരതദ്രവ്യം ഫാം സൂപ്രണ്ടിന്റെ 
പേരിൽ പേരാമ്പ്രയിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
3. ടെണ്ടറിൽ പങ്കെടുക്കുന്ന കക്ഷികൾ എല്ലാവരുംതന്നെ 
- 50 - ന്റെ മുദ്രപത്രത്തിൽ ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം 
പേജിൽ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് 
ഒപ്പിട്ട് തരേണ്ടതാണ്. എഗ്രിമെന്റ് ഇല്ലാത്ത ടെണ്ടറുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
4. 20 - 7 - 2012 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ടെണ്ടർ 

സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി പരസ്യലേലം നടത്തുന്നതും 
അതിനു ശേഷം ടെണ്ടർ തുറക്കുന്നതും, ടെണ്ടറിലോ 
ലേലത്തിലോ ഏറ്റവും കൂടിയ നിരക്ക് തൃപ്തികര 
- മെ ങ്കിൽ മേല ധികാ രി ക ളുടെ അംഗീ കാ ര ത്തിന് 
വിധേയമായി താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും 
മറ്റുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾതന്നെ തിരികെ 
നൽകുന്നതുമാണ്. 
5. ടെണ്ടറിൽ 1000 നാളികേരത്തിന്റെ വില എത്രയെന്ന് 
അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിരിക്കണം. 


10 . പ്രത്യേകം കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ/ 

ലേലം അസ്ഥിരപ്പെടുത്തുവാനുള്ള അവകാശം ഫാം 
ആഫീസർക്ക് ഉണ്ടായിരിക്കും. 
11. നില വി ലു ള്ള തും സർക്കാർ കാലാ കാ ല ങ്ങ ളിൽ 
പുറ പ്പെ ടു വി ക്കു ന്ന തു മായ എല്ലാ ടെണ്ടർ/ ലേലം 
നിയമങ്ങളും ഈ കാര്യത്തിലും ബാധകമായിരിക്കും. 


1/3 


6 . 


12. മേൽപ്പറഞ്ഞ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാൻ 

കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 
പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 10 മണി മുതൽ 
വൈകു ന്നേരം 5 മണി വരെയുള്ള സമയത്ത് മാത്രമെ 
വിളവെടുപ്പ് നടത്തുവാൻ അനുവദിക്കുകയുള്ളു. വിളവെടുപ്പ് 
നടത്തുന്ന സമയത്ത്മാത്രമെ മുൻകൂട്ടി അനുമതി കൂടാതെ 
കരാറുകാരന് സഹായിക്ക് ഫാമിൽ പ്രവേശനം ഉണ്ടായിരിക്കു 
കയുള്ളു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 
ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


ടെണ്ടർ/ ലേലം കൊണ്ടയാൾ മൊത്തം വിലയുടെ ഭാഗം 
തുക അപ്പോൾതന്നെ അടക്കേണ്ടതും ബാക്കിതുക 
ടെണ്ടർ/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 
7 ദിവസത്തിനകം അടച്ച് നാളികേരം സ്വന്തം ചെലവിൽ 
ഫാമിൽ നിന്നും തൊണ്ടോടുകൂടി നീക്കം ചെയ്യേണ്ടതു 
മാണ്. നാളികേരം തെരഞ്ഞെടുക്കുവാൻ യാതൊരു 
കാരണവശാലും അനുവദിക്കുന്നതല്ല. 


/ . 


സ്റ്റേറ്റ് സീഡ് ഫാം , 
ആനക്കയം, 
മലപ്പുറം. 


( ഒപ്പ്) 
സീനിയർ അഗ്രിക്കൾച്ചറൽ 

ആഫീസർ. 


- സർക്കാരിന്റെ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ എല്ലാംതന്നെ 
ഇതിനും ബാധ ക മാ ണ്. ടെണ്ടർ ദിവസം പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ഇതേ സമയത്തും, വ്യവസ്ഥയിലും 
ടെണ്ടർ/ ലേലം നടത്തുന്നതാണ്. 


ലഘു ദർഘാസ്/ ലേല പരസ്യം 


8. ടെണ്ടർ മാറ്റിവയ്ക്കുന്നതിനും നിർത്തലാക്കുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


നമ്പർ ഡി . 249 / 2012 . 


2012 ജൂ 


ൺ 


14 . 


9. കൂടുതൽ വിവ ര ങ്ങ ൾ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
- ഫാം ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


- ജില്ലാ കൃഷിത്തോട്ടം, കൂത്താളി, പി . ഒ. പെരുവണ്ണാമൂഴി 
ഫാമിൽ നിന്നും 2012 മേയ് മാസത്തിൽ വിളവെടുത്തതും 
ജൂൺ, ജൂലൈ മാസങ്ങളിൽ വിളവെടുപ്പിൽ ലഭിക്കാനുള്ളതുമായ 
ഏകദേശം 28,000 എണ്ണം നാളികേരം താഴെ കൊടുത്തിട്ടുള്ള 
നിബന്ധനകൾക്ക് വിധേയമായി വിൽപ്പന നടത്തുന്നതിന് 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ജില്ലാ കൃഷി ഫാം , 
കൂത്താളി, 
പെരുവണ്ണാമൂഴി. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


